Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. mal. MMI 
KL /TV (N )/ 12 /2012 - 14 


सत्यमेव जयते 


IR 


GOVERNN 


കേര 


SO3 muda 
NMENT OF 


0900 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


3rd April 2012 
2012 234108 3 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14 


beijo 57 


14th Chaithra 1934 
1934 002100 14 


നമ്പർ 


PART III 
Industries Department 


CLAIM NOTICE 


AMENDMENT NOTICE 


No. 03-5389/2011 . 


Ist March 2012 . 


No . K - 16 /3001/2010 . 

5th March 2012. 
Whereas, the affairs of the Avaneeswaram HWCS 
Ltd . No. H - 102, Avaneeswaram P . O . has been ordered to 
be woundup by the General Manager, District Industries 
Centre, Kollam under Section 72 of the Kerala 
Co- operative Societies Act of 1969 and the undersigned 
appointed as the Liquidator ( Vide Order No. K16 -3001/ 
2010 dated 29 -6 -2010 of the General Manager, District 
Industries Centre , Kollam ) of the society . Notice is 
hereby given that all claim against the above said society 
shall be preferred to the undersigned in person or through 
authorised agents within two months from the date of 
publication of this Notice. 
District Industries Centre, 

(Sd .) 
Kollam . 

Liquidator. 


I do hereby certify that the amendment to the Clause 
No. 16 of the bye-law of Erattupetta Rubber Milling and 
Marketing Industrial Co -operative Society Ltd . 
No. S. IND (K ) 68, Erattupetta is approved and registered 
and is incorporated to the bye -laws of the society . 


Amendment is registered by me under provisions of 
Section 12 and Rule 9 of Kerala Co -operative Societies 


Act, 1969. 


KERALA GAZETTE 


[PART III 


നിലവിലുള്ളത് 


ഭേദഗതി ചെയ്തത് 


ഭരണം 


16. പൊതുയോഗം അപ്പഴപ്പോൾ 
ചെയ്യുന്ന നിശ്ചയങ്ങൾക്കുൾ 
പ്പെട്ട സംഘം കാര്യാദികൾ 
നടത്തുന്നതിനുള്ള അധികാരം 
ഒൻപതം ഗ ങ്ങ ൾ ഉള്ള 
മാനേജിംഗ് കമ്മിറ്റി യിൽ 
ഇ രി ക്കു ന്ന താ കു ന്നു . 
മാനേജിംഗ് കമ്മിറ്റിയുടെ 
തീരു മാ ന ങ്ങൾക്കുൾപ്പെട്ട് 
സംഘ ത്തിന്റെ പ്രവർത്ത 
നങ്ങൾമുമ്പോട്ട് പോകുന്ന 
താണ്. 


16. പൊതുയോഗം അപ്പഴപ്പോൾ 
ചെയ്യുന്ന നിശ്ചയങ്ങൾക്കുൾ 
പ്പെട്ട സംഘം കാര്യാദികൾ 
നടത്തുന്നതിനുള്ള അധികാരം 
11 ( പതിനൊന്ന്) അംഗങ്ങൾ 
ഉള്ള മാനേജിംഗ് കമ്മിറ്റിയിൽ 
നിക്ഷിപ്ത മാ യി രി ക്കു ന്ന 
താ ണ്. ടി കമ്മിറ്റി അംഗ 
ങ്ങളിൽ 3 (മൂന്ന്) സ്ഥാനങ്ങൾ 
വനിതാ അംഗങ്ങൾക്കായും 
1 (ഒന്ന്) സ്ഥാനം പട്ടിക 
ജാതി പട്ടികവർഗ്ഗ വിഭാഗ 
ങ്ങൾക്കായും സംവരണം 
ചെയ്തിരിക്കുന്നു .മാനേജിംഗ് 
കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ 
ക്കുൾപ്പെട്ട് സംഘത്തിന്റെ 
പ്രവർത്തനങ്ങൾ മുമ്പോട്ട് 
പോകുന്നതാണ്. 


District Industries Centre , 
Kottayam. 


( Sd.) 
Deputy Registrar. 


